Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 -2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


GOVERNM 


കക 


ാർ 


രള സർക് 
MENT OF 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 ഒക്ടോബർ 6 
6th October 2015 

1191 കന്നി 20 
20th Kanni 1191 
1937 ആശ്വിനം 14 
14th Aswina 1937 


നമ്പർ 

) 39 


Vol. IV 


No . ) 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ഇ2- 22215 / 2014/ ഐഡി. 


2015 സെപ്റ്റംബർ 7. 


- ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ അധീ ന ത യിലു ള്ളതും ഇടുക്കി മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ 
സൂക്ഷിച്ചിരിക്കുന്നതുമായ ചുവടെ ചേർത്തിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക വാഹനങ്ങൾ 2015 നവംബർ മാസം 17 -ാം 
തീയതി രാവിലെ 11 മണിക്ക് ഇടുക്കി പൈനാവിലുള്ള ഇടുക്കി ജില്ലാ പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വച്ച് പര 
സ്യമായി ലേലം/ ദർഘാസുകൾമുഖേന വിൽപ്പന നടത്തുന്നതാണ്. 


കമ 
നമ്പർ 


നിരതദ്രവ്യം 


വാഹനത്തിന്റെ പേര് 


മോഡൽ 


- രജിസ്റ്റർ നമ്പർ 


- (1) 


മഹീന്ദ്ര ജീപ്പ് 


KL 01 XX 9318 


2002 


16 , 000 


മഹീന്ദ്ര ജീപ്പ് 


KL 01 AA 4932 


2003 


17 ,000 


മഹീന്ദ്ര ജീപ്പ് 


| KL 01 X 9321 


2002 


13, 000 


മഹീന്ദ്ര ജീപ്പ് 


KL 01 X 9452 


2002 


17 , 000 


KL 01 X 9323 


2002 


15, 000 


മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 


KL 01 X 9327 


2002 


11 , 000 


243 


148 


KERALA GAZETTE 


[PART III 


( 2 ) 


KL 01 AA 4519 


2003 


16, 000 


KL 01 X 9319 


2002 


16, 000 


KL 01 AA 4648 


2003 


17 , 000 


KL 01 AA 4487 


2003 


17, 000 


മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 
മഹീന്ദ്ര ജീപ്പ് 


KL 01 X 9454 


2002 


17 , 000 


KL 01 X 9455 


2002 


16, 000 


KL 01 X 9466 


2002 


16, 000 


KL 01 X 9320 


2002 


17 , 000 


| KL 01 X 9326 


2002 


12 ,000 


മഹീന്ദ്ര ജീപ്പ് 


2003 


17 ,000 


KL 01 AA 4486 
KL 01 AA 4512 


മഹീന്ദ്ര ജീപ്പ് 


2003 


17 , 000 


ബജാജ് ബൈക്ക് CT 100 M/ C KL 01 AH 5177 


2005 


1,000 


ബസ് Eicher 


KL 06 7838 


1997 


8, 000 


ലേല ത്തിൽ പങ്കെ ടു ക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ ലേല ദിവസം ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ മുമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീതുകൾ വാങ്ങേണ്ടതുമാണ്. ലേല നടപടി 
പൂർത്തിയായാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതുമാണ്. കൂടാതെ ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. സീൽചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ ജില്ലാ പോലീസ് മേധാവിക്ക് 
16 - 11- 2015 -ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പ് സമർപ്പിക്കാവുന്നതാണ്. ദർഘാസിനൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയിട്ടുള്ളതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഇടുക്കി 
ശാഖയിൽ നിന്നും മാറാവുന്നതുമായ നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതുമാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. കവറിന് മുകളിൽ “ വാഹന ലേലത്തിനുള്ള ദർഘാസ് എന്നും വാഹന 
നമ്പരും വ്യക്തമായി എഴുതിയിരിക്കണം. ഓരോ വാഹനത്തിനുമുള്ള ദർഘാസ് പ്രത്യേകം കവറിൽ അയയ്ക്കേണ്ടതാണ്. 
ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ ലേല സ്ഥലത്തു നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ്. 

- പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ കൂടുതൽ തുക 
കാണുന്നത് ആ തുകയ്ക്ക് വിൽപ്പന താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കിട്ടുന്നയാൾ 
നിയമാനുസരണമുള്ള വിൽപ്പന നികുതിയടക്കമുള്ള ലേല ദർഘാസ് തുകയുടെ പകുതി ലേല സ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കി തുകയും അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
കൊണ്ടുപോകേണ്ടതുമാണ്. 


ലേലം കൊണ്ടയാൾ മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ ലംഘിച്ചാൽ അയാൾ അടച്ച നിരതദവ്യം സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർ ലേലത്തിൽ സർക്കാരിന് നഷ്ടമുണ്ടായാൽ ആയതിനു 
ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കുന്നതും നഷ്ടപ്പെട്ട തുക ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ 
പുനർലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് അർഹതയില്ലാത്തതുമാണ്. 
വാഹനങ്ങൾ ലേല തീയതിക്ക് മുമ്പുള്ള പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് 
ഇടുക്കി ജില്ലാ പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വച്ച് ബന്ധപ്പെട്ട ഓഫീസറുടെ അനുമതിയോടു കൂടി 
പരിശോധിക്കാവുന്നതുമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ദർഘാസ് നടപടികൾ നിർത്തിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്ക് ഉണ്ടായിരിക്കും. ലേലം 
സംബന്ധിച്ച് ( ലേല നടപടി സമയത്തും അതിനുശേഷവും) ഇടുക്കി ജില്ലാ പോലീസ് മേധാവി എടുക്കുന്ന തീരുമാനം 
അന്തിമമായിരിക്കും. 


ജില്ലാ പോലീസ് ഓഫീസ്, 
ഇടുക്കി. 


ജോസഫ്, കെ . വി., ഐ . പി.എസ്., 

- ജില്ലാ പോലീസ് മേധാവി. 


244 


